Government of Kerala 
കേരള സർക്കാർ 

2008 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2006 - 2008 


GOVERU 


ര 
SRNMENT 


= 


സ 


KERALA 


त्यावर 


OF KER 
जपतरम 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 53 


23rd December 2008 
2008 ഡിസംബർ 23 
2nd Pousha 1930 
| 1930 പൌഷം 2 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


ചിറ്റൂർ-തത്തമംഗലം നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ ആർ1 - 4993 / 2007. 


2008 ഫെബ്രുവരി 20. 


I 1. വീട്ടാവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് ഒരു ച . മീറ്ററിന് 

ആദ്യത്തെ വർഷം 8 രൂപ 
2. വീട്ടാവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് ഒരു ച . മീറ്ററിന് 
രണ്ടാമത്തെ വർഷം മുതൽ 15 രൂപ 
വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് 

ഒരു ച . മീറ്ററിന് 30 രൂപ. 
- III കച്ചവട ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് ഒരു 

ച . മീറ്ററിന് 60 രൂപ. 


E 


ന 


1 - 4 - 2007 


മുതൽ 


മേൽപ്പറഞ്ഞ വിവ ര ങ്ങ ൾ 
പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- വാർഷിക വാടക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിട 
ത്തിന്റെ നികുതി നിർണ്ണയം നടത്തുന്ന നിലവിലുള്ള രീതി 
ഒഴിവാക്കി തറ വിസ്തീർണ്ണത്തിന്റെ അടിസ്ഥാ ന ത്തിലും , 
കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലംഉപയോഗരീതി, നിർമ്മാണ 
ത്തിന്റെ തരം മറ്റു നിർണ്ണയിക്കപ്പെട്ട ഘടകങ്ങൾ എന്നിവ കണ 
ക്കിലെടുത്ത് കെട്ടിടനികുതി 1- 4- 2007 മുതൽ പരിഷ്കരിക്കുന്നതി 

- 

1 
23- 6- 2007 - ലെ ജി. ഒ. ( എം .എസ് .)166/ 07 ത . ഭ. വ പ്രകാരം ഉത്തരവാ 
യിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 19 -9 - 2007 - ലെ 2 -ാം നമ്പർ 
കൗൺസിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരക്കുകൾ 
നിശ്ചയിക്കുകയും 2007 നവംബർ 6 -ാം തീയതിയിലെ ഗസറ്റിൽ 
വിജ്ഞാപനം ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 
ലഭിച്ച ആക്ഷേപങ്ങളും, അഭിപ്രായങ്ങളും 15 -1-2007 -ാം തീയതി 
നേരിൽ കേൾക്കുകയും ആയത് 24- 1-2008 -ാം തീയതിയിലെ 
5 -ാം നമ്പർ കൗൺസിൽ തീരുമാനപ്രകാരം പരിഗണിക്കുകയും 
ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന നിരക്കുകൾ 
അംഗീ ക രി ക്കു കയും ചെയ്ത തിന്റെ അടിസ്ഥാ ന ത്തിൽ 
അന്തിമവിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു . 


നഗരസഭ, 
ചിറ്റൂർ-തത്തമംഗലം. 


( ഒപ്പ്) 
സെക്രട്ടറി. 


